Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/12-14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVER 


വരാം - 


രള സർക 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


7th August 2012 
2012 B KI V/ 


Vol. LVII ) 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. | 
നമ്പർ | 


16th Sravana 1934 
1934 ശ്രാവണം 16 


PART III 
Labour Department 


NOTICE 


No. WCA - 2927/ 2007 . 


16th July 2012 . 


Whereas the Divisional Manager, the National 
Insurance Co. Limited , Divisional Office , Kollam has 
deposited with this Court a sum of - 3,09 ,918 ( Three lakhs 
nine thousand nine hundred and eighteen only ) as 
compensation to the disbursed to the dependents of the 
deceased Sri Joseph who met with a fatal accident while 
employed under Sri P. Simon , Chalayil Padinjattathil, 
Puthukkadu , Chavara and whereas it is reported that 


should within 15 days of the publication of this notice in 
the Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 

- ചവറ പുതു ക്കാട് ചാല യിൽ പടി ഞഞ്ഞാ റ്റ തിൽ 
ശ്രീ . പി . സൈമൺഎന്നയാളുടെഓട്ടോറിക്ഷയിൽ ഡവറായി 
ജോലി നോക്കി വ രവെ അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ 
ജോസഫിന്റെ ആശ്രിതർക്ക് വർക്ക്മെൻസ് കോംപൻസേഷൻ 
നൽകുന്നതിനായി 3,09,918 (മൂന്നു ലക്ഷത്തിഒമ്പതിനായിരത്തി 
തൊള്ളായിരത്തി പതിനെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


1. ശ്രീമതി ഗിരിജ ( വിധവ ), ജിജിൻ ഭവൻ, മുട്ടം, തെക്കേമുറി, 

- കിഴക്കേ കല്ലട പി . ഒ. 


| 1 . Girija w /o Joseph, Jijin Bhavan , Muttom , 

Thekkemuri, East Kallada P. O . 
2 . Sri Jijin s/o Joseph , 
(Minor son at the time of 
| father s death ) 

do . 
3. Nisha Joseph d /o Joseph , 
(Minor daughter at the time of 

| father s death ) 
4. Master Nifin Joseph s/o Joseph, 

(Minor son ) 


2. ശ്രീ . ജിജിൻ ജോസഫ് 
( പിതാവിന്റെ മരണസമയത്ത് 
പ്രായപൂർത്തിയാകാത്ത മകൻ) 


ടി 


- do . 


3. മിസ്സ് നിഷാ ജോസഫ് 
( പിതാവിന്റെ മരണസമയത്ത് 
പ്രായപൂർത്തിയാകാത്ത മകൾ) 


- 


ടി 


are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Workmen s Compensation Act. Any 
others who claim to be the dependents of the deceased 


4. മാസ്റ്റർ നിഫിൻ ജോസഫ് 
( പ്രായപൂർത്തിയാകാത്ത മകൻ) 


15th FEB . 2011 ] 


LABOUR DEPARTMENT 


104 


നോട്ടീസ് 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിത രായി/ആശ്രിതർ എന്ന് മേൽ വിവരിച്ച 
നിർവചനത്തിൽ ഉൾപ്പെടുന്ന വരായി വേറെ ആരെങ്കിലും 
ഉണ്ടങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ 
ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേ ണ്ടതും 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതു 
മാകുന്നു . 


Office of the 
Regional Joint Labour 
Commissioner, Kollam . 


( Sd.) 
Commissioner for Workmen s 

Compensation & 
Deputy Labour Commissioner. 


- നമ്പർ എ - 93 / 2012. 

| 2012 ജൂൺ27. 
ഡബ്ലിയു . സി. സി. 224/ 2004. 

- ശ്രീമതി എസ്. വളർമതി w /o . എസ്. ശേഖർ, പാലക്കാട് 
മെയിൻ റോഡ്, കുനി യ മു ത്തൂർ, കോയ മ്പ ത്തൂർ എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
5 - 5 - 2 003 -ാം തീയതി മര ണ മടഞ്ഞ ജയ കുമാർ എന്ന 

തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി കേസിലെ 2 -ാം എതിർ കക്ഷിയായ ന്യൂ 
ഇൻഡ്യ അഷ്വറൻസ്കമ്പനി ലിമിറ്റഡ് - 8,70,845 (എട്ട്ലക്ഷത്തി 
എഴുപതിനായിരത്തിഎണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചു രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
മര ണ മടഞ്ഞ ജയ കു മാർ എന്ന തൊഴിലാ ളിയുടെ 
ആശ്രിതരായി 

കമ പേര് മരണമടഞ്ഞ വിലാസം 
നമ്പർ 

തൊഴിലാളിയു 

മായുള്ളബന്ധം 
- 1 അറുമുഖൻ 

അച്ഛൻ കോടതിക്കൽഹൗസ്, 

പട്ടഞ്ചേരി പി . ഒ., 
ചുള്ളിപ്പറമ്പുമേട്, 

പാലക്കാട് ജില്ല . 
2 ദേവി 

അമ്മ 


നോട്ടീസ് 


നമ്പർ ഡി - 5683 / 2011. 


2012ജൂ 


ലൈ7 . 


O 


- M/ s Five Star Acqua Minerals and Five Star Food & 
Bewerages , Mangattoor, Kolenchery - 0295 $ 19108 cabel 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . അജി പന്തലിൽ, ഐക്കരനാട്, കോലഞ്ചേരിയുടെആശ്രി 
തർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 4,19, 840 
( നാല്ലക്ഷത്തിപത്തൊമ്പതിനായിരത്തിഎണ്ണൂറ്റിനാൽപത്രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ശ്രീമതി മേരികുര്യൻ 
w/ o late കുര്യൻ, പന്തലിൽ, കുറ്റിയാലിച്ചിറ, കോലഞ്ചേരി 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ്ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


3 ജയേഷ് 

അനുജൻ 
4 ജയശ്രീ w/o . കലാധരൻ അനുജത്തി തോട്ടക്കര ഹൗസ്, 

തേനാരി പി . ഒ ., 
- പാലക്കാട്. 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും ചിറ്റൂർ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അ വ കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


റീജിയണൽ ജോയിന്റ് 
ലേബർ കമ്മീഷണറുടെ 
കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 

വർക്ക് മെൻസ് 
- കോമ്പൻസേഷൻ കമ്മീഷണർ. 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
കമ്മീഷണറുടെ കാര്യാലയം, 

വർക്ക് മെൻസ് 
തൃശ്ശൂർ. 

- കോമ്പൻസേഷൻ കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


